8 


Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL / TV( N )/12/2009-2011 


ക 


് 


7 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 


ro . 


Vol. LV 
- വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th November 2010 
- 2010 നവംബർ 9 
18th Karthika 1932 
1932 കാർത്തിക 18 


നമ്പർ 


PART III 
Stores Purchase 


ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
15- 11 -2010, 3 . 30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
15-11- 2010 വകുന്നരം 4 മണി 


മററു വ്യവസ്ഥ 


കൾ 


Irrigation Department 

പർ ഘാസ് പരസ്യം 
നമ്പർ ഡി3 -921 2010 . 

2010 ഒക്ടോബർ 15 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിവിഷൻ, ആലപ്പുഴ 
താഴെ പറയുന്ന സാമഗ്രികൾ സപ്ലേചെയ്യുന്നതിന 
മത്സര സ്വഭാവമുളള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 
ദർഘാസ് നമ്പർ - 6/ ഇ . ഇ . 2008 - 09. 

സാമഗിയുടെ പേര് - (1 ) എം . എസ്. ആർക്കു 
വെൽഡിഗ ഇലക" e (9ാഡ "" 4 X 450 എം , എം 
13, 000 എ . 
( 2) എം , എസ്. ആർക്കു വെൽഡിഗ് ഇലക (കോഡ് 

3.15 x 350 എം . എം - 10, 000 എണ്ണം. 
നിരതദ്രവ്യം - ക്വാട്ടു ചെയ്യുന്നതുകയുടെ 1 % . 

ദർഘാസ് ( പമാണത്തിന്റെ വില - രൂപ 400 + 
എസ് , ററി . 

കാലാവധി 2 ആഴ്ച . 

ദർഘാസ് ( പ്രമാണങ്ങളുടെ വിൽപ്പന എക്സി 
കുട്ടീവ് എഞ്ചിനീയർ, മെക്കാനിക്കൽ ഡിവിഷൻ 
ആലപ്പുഴയുടെ കാര്യാലയത്തിൽ നിന്ന് 15- 11 - 2010), 
രാവിലെ 11 മണിമുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 0 


ദർഘാസ് പ്രമാണത്തിനുള്ളഅപേക്ഷയോടൊപ്പം 
സമാന ( പ്രവൃത്തികളിൽ പരിചയം കാണിക്കുന്ന 
സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. 
ഒർഘാസം സംബന്ധിച്ച് ജലവിഭവ വകുപ്പിൽ 
നിലവിലുളള എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 
3 , നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
പ്രമാണങ്ങൾ തപാലായി ആവശ്യമുളളവർ 
( പ്രമാണത്തിന്റെ വിലയോടൊപ്പം 50 രൂപ കുടി 

തപാൽ ചെലവിനായി അയയ്ക്കേണ്ടതാണ്. 
5 . ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം അവധി 

ആവുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം 

ദർഘാസ് തുറക്കുന്നതായിരിക്കും. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ (ഒപ്പ് ) 
കാര്യാലയം, മെക്കാനിക്കൽ 

എക്സിക്യൂട്ടീവ 
ഡിവിഷൻ, ആലപ്പുഴ. 

എഞ്ചിനീയർ, 


